GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 നവംബർ 3 
3rd November 2020 


വാല്യം 9 


നമ്പർ 


1196 തുലാം 18 
18th Thulam 1196 


43 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 കാർത്തികം 12 
12th Karthika 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


3rd Nov. 2020] 


COMMISSIONERATE OF LAND REVENUE 


7637 


തിരുത്തൽ പരസ്യം 


Kunnathoor Taluk 


പരസ്യം 


( 1) 


നമ്പർ എ4-613212020 . 


2020 ആഗസ്റ്റ് 20 . 


നമ്പർ എ3-5426 2020 . 


2020 സെപ്റ്റംബർ 17 . 


14-7- 2 0 2 0 - ചെല കേരള ഗസറ്റ് നമ്പർ 28 - ൽ 
( വാല്യം 3 , ഭാഗം III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ 5161 -ാം നമ്പർ പേജിൽ കമനമ്പർ ( 10 ) ആയി 
പ്രസിദ്ധപ്പെടുത്തിയ മേൽ നമ്പർ പരസ്യത്തിൽ "പൂയപ്പള്ളി 
വീട്ടിൽ എന്നത് "പൂവപ്പള്ളിൽ വീട്ടിൽ എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ്. 


അവ കാശ 


കുന്നത്തൂർ താലൂക്കിൽ ശൂരനാട് വടക്ക് വില്ലേജിൽ 
പടിഞ്ഞാറ്റ കിഴക്ക് മുറിയിൽ ഉദയ ഭവനിൽ ജോൺ , എസ് . 
13 -7-2020 -ാം തീയതി മര ണ മടഞ്ഞ തി നാൽ പരേ തന്റെ 
പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കു ന്ന തിന് 

സർട്ടി ഫിക്കറ്റിന് വേണ്ടി പ്രേ തന്റെ ഭാര്യ 
അന്നമ്മ ജോൺ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള താണ്. ഈ 
അപേ ക്ഷ യിൻമേൽ ശൂര നാട് വടക്ക് വില്ലേ ജാ ഫീ സർ 
മു ഖാ ന്തിരം നട ത്തിയ അ ന്വേഷ ണ ത്തിലും അവ കാശ 
വിചാരണയിലും അയൽസാക്ഷി മൊഴിയിലും മരണസർട്ടിഫിക്കറ്റ് 
പകാ രവും 

ജോൺ , എസ് . 

13 - 7- 2 0 2 0 - ാം തീയതി 
മരണമടഞ്ഞതായും പരേതന്റെ അവകാശികളായി ചുവടെ 
ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


(2 ) 


നമ്പർ എ4-81201 2020. 


2020 സെപ്റ്റംബർ 8 . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


28-7- 20 20 - ല 

കേ രള ഗസറ്റ് 

നമ്പർ 30- ൽ 
( വാല്യം 3 , ഭാഗം III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ 5485 -ാം നമ്പർ പേജിൽ, ക്രമനമ്പർ ( 2 ) ആയി 
പ്രസിദ്ധപ്പെടുത്തിയ മേൽ നമ്പർ പരസ്യത്തിൽ " 6-2-2019 - ൽ 
മരണപ്പെട്ടുപോയി എന്നുള്ളത് " 6-12-2019 എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ്. 


1 


അന്നമ്മ ജോൺ 


ഭാര്യ 


62 


2 


ബിനുമോൻ , ജെ . 


മകൻ 


42 


3 


സിനു ജോൺ 


39 


, 3 


( 3 ) 


വ ര 


ആണന്ന് 


നമ്പർ എ4-6897 / 2020 . 


2020 സെപ്റ്റംബർ 8 . 


21-7- 2 0 2 0 - ല 


കേ രള ഗസറ്റ് നമ്പർ 29 - ൽ 
( വാല്യം 3 , ഭാഗം III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ 5324 -ാം നമ്പർ പേജിൽ കമനമ്പർ ( 4 ) ആയി 
പ്രസിദ്ധപ്പെടുത്തിയ മേൽ നമ്പർ പരസ്യത്തിൽ ക്രമനമ്പർ 2 
" അജിത , എസ് . എന്നത് “ അങ്കിത , എസ് . എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ്. 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മരണമടഞ്ഞ 
ജോൺ, എസ്.- ന്റെ നിയ മാ നു സ്യത അവ കാ ശി ക ൾ 
മൽപറഞ്ഞ 1 മുതൽ 3 

കക്ഷി കൾ 
വിവരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെ 
ങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കുന്നത്തൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖമൂലം സമർപ്പിക്കേ ണ്ട താണ്. നിർദ്ദിഷ് 
സമയപരിധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ എ3-5976 2020 . 


2020 ഒക്ടോബർ 13 . 


നമ്പർ എ4-788112020 . 


2020 ഒക്ടോബർ 23 . 


അവ കാശ 


22-9-2020 - ലെ കേരള ഗസറ്റ് നമ്പർ 37 , ( വാല്യം IX , 
പാർട്ട് III ) ക മ്മീ ഷ ണ റേറ്റ് ഓഫ് ലാന്റ് 

ഓഫ് ലാന്റ് റവ ന 
വിഭാഗത്തിൽ 6381 -ാം നമ്പർ പേജിൽ കമനമ്പർ 1 ആയി 
പസി ദ്ധ പ്പെ ടു ത്തിയ മേൽ നമ്പർ പര സ്യ ത്തിൽ ചാർളി 
ഭവനിൽ ബോബൻ, എ . റ്റി . " 2-1-2018 ൽ മരണപ്പെട്ടുപോയി 
എന്നുള്ളത് " 2-11-2018 എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


കുന്ന ആർ താ ലൂ ക്കിൽ കുന്ന ശൂർ വില്ലേ ജിൽ 
കുന്നത്തൂർ പടിഞ്ഞാറ് മുറിയിൽ ശാന്തിനികേതനിൽ ദീപു , റ്റി . 
20-7-2020 -ാം തീയതി മരണമടഞ്ഞതിനാൽ പരേതന്റെ പേരിൽ 
ലഭിക്കാനുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് 

സർട്ടി ഫിക്കറ്റിന് വേണ്ടി പരേ തന്റെ ഭാര്യ 
ആശ സത്യൻ അപേക്ഷ ബോധിപ്പിച്ചിട്ടു ള്ള താണ്. ഈ 
അപേക്ഷയിൻമേൽ കുന്നത്തൂർ വില്ലേജാഫീസർ മുഖാന്തിരം 
നടത്തിയ അന്വേഷണത്തിലും അവകാശ വിചാരണ യിലും 
അയൽസാക്ഷി മൊഴിയിലും മരണ സർട്ടിഫിക്കറ്റ് പ്രകാരവും 
ദീപു , റ്റി . 20-7-2020 -ാം തീയതി മരണമടഞ്ഞതായും പരേതന്റെ 
അവകാശികളായി ചുവടെ ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


താലൂക്കാഫീസ്, 


( ഒപ്പ് ) 


കൊട്ടാരക്കരെ. 


തഹശീൽദാർ , 


121 


3rd Nov. 2020) 


COMMISSIONERATE OF LAND REVENUE 


7638 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


( 2 ) 


നമ്പർ 


ബന്ധം 


നമ്പർ എൻ2-4068 2020. 


2020 ആഗസ്റ്റ് 12 . 


1 


ഭാര്യ 


47 


2 


ആശ സത്യൻ 
സൗപർണിക ദീപു 
ശ്രാവൺ ദീപു 


മകൾ 


23 


3 


മകൻ 


16 


4 


ഗോമതി 


മാതാവ് 


84 


പത്ത് നാ പു രം താ ലൂ ക്കിൽ പിറവന്തൂർ വില്ലേ ജിൽ 
കമുകുംചേരി എന്ന 

സ്ഥ ലത്ത് 

സന്തോഷ് ഭവനിൽ 
സന്തോഷ് കുമാർ, കെ . 28-4-2020 -ാം തീയതി മരണപ്പെട്ടു 
പോയിട്ടുള്ള താണ്, പരേതന്റെ പേരിലുള്ള സാമ്പത്തിക 
ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ബാങ്ക്, എൽ . ഐ . സി . 
എന്നിവിടങ്ങളിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്ക ണമെ ന്നു കാണിച്ച് 
പരേതന്റെ ഭാര്യ ഷോബി ശങ്കർ സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീസർ മുഖാന്തിരം അന്വേഷണം 
നട ത്തിയതിൽ 

പറ യു ന്ന വർ 

പരേ ത ന്റെ 
അവകാശികളാണെന്ന് അറിയുന്നു . 


പരേത ന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . മ ര ണ മ ടഞ്ഞ 
ദീപു . റ്റി . 

പേ രിൽ 

മേൽ പ്രകാരം ലഭിക്കുവാനുള്ള 
ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനുള്ള നിയ മാ നു സ്യ ത 
അവകാശികൾ മേൽപറഞ്ഞ 1 മുതൽ 4 വര കക്ഷികൾ 
ആണെന്ന് വിവരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കുന്നത്തൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖമൂലം സമർപ്പിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയ 
പരിധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


താഴ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ഷോബി ശങ്കർ 


ഭാര്യ 


39 


2 


അഭിനവ് സന്തോഷ് 


മകൻ 


11 


3 


അനുഗ്രഹ് സന്തോഷ് 


4 


3 3 


താലൂക്കാഫീസ്, 
കുന്നത്തുർ , 


( ഒപ്പ് ) 
തഹശീൽദാർ, 


2 - 0 


3 - 0 


1- ാം 


Pathanapuram Taluk 


3 -വര 


പരസ്യം 


( 1) 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ക്രമനമ്പർ 
കക്ഷികൾ മ ന ക ളും 

കക്ഷിയുടെ 
സംരക്ഷണയിലുമാണ്. ആയതിനാൽ കമനമ്പർ 1-മുതൽ 

കക്ഷികൾ പരേതന്റെ അനന്തരാവകാശികളാണെന്ന് 
കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു ന്നതിൽ ആർക്കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തി 
ദിവ സ ത്തി നകം പത്ത നാപുരം തഹശീൽദാർ മുമ്പാകെ 
രേഖകൾ സഹിതം നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
കാലാ വധി കഴിഞ്ഞും തപാൽമാർഗ്ഗം ലഭിക്കുന്നതുമായ 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ എൻ2-3952 { 2020 . 


2020 ആഗസ്റ്റ് 6 . 


30 


പത്ത നാ പുരം താ ലൂ ക്കിൽ പിട പൂർ വില്ലേ ജിൽ 
മേലടത്ത് വീട്ടിൽ രാധാകൃഷ്ണൻ നായർ 14-7-2018 -ാം തീയതി 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. പരേതന്റെ പേരിലുള്ള വസ്ത 
കയവിക്രയം ചെയ്യുന്നതിനും മറ്റ് ആവ ശ്യ ങ്ങൾക്കുമായി 
അ വ കാശ സർട്ടിഫിക്കറ്റ് അ നു വ ദിക്ക ണമെ ന്നു കാണിച്ച് 
പരേതന്റെ ഭാര്യ രമാഭായി സമർപ്പിച്ച അപേക്ഷ യിന്മേൽ 
ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ മുഖാ ന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്ന വർ പരേതന്റെ അവകാശി 
കളാണെന്ന് അറിയുന്നു . 


നമ്പർ എൻ2-5952 / 2020 . 


2020 ഒക്ടോബർ 19 . 


പേര് 


10- 11- 2 019 - 00 


മ ര ണ 


പരേതനുമായുള്ള വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


1 


രമാഭായി 


ഭാര്യ 


49 


പത്ത നാ പുരം താ ലൂ ക്കിൽ പിടവൂർ വില്ലേ ജിൽ 
നെടുവത്തൂർ എന്ന സ്ഥ ലത്ത് 

ദേവികാ ഭവനിൽ 
രഘുനാഥ്, റ്റി . 

തീ യതി 

പ്പെ ട്ടു 
പോയിട്ടുള്ളതാണ്. ഇന്ത്യൻ എംബസിയിൽ നിന്ന് അനുവദിച്ച 
തുക കൈപ്പറ്റുന്നതിനും മറ്റാ വ ശ്യ ങ്ങൾക്കും വേണ്ടി 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്ക ണമെ ന്നു കാണിച്ച് 
പരേ ത ന്റെ ഭാര്യ ബിന്ദുലേഖ , വി . കെ . സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ പരേതന്റെ 
അവകാശികളാണെന്ന് അറിയുന്നു . 


2 


ആശിഷ് കൃഷ്ണൻ, ആർ . 


മകൻ 


23 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ആ യത് 


ബന്ധം 


പരേ തന്റെ മാതാ പി താ ക്കൾ ജീവിച്ചിരിപ്പില്ല . 
ആയതിനാൽ കമനമ്പർ 1-0 2-0 കക്ഷികൾ പരേ തന്റെ 
അ ന ത രാ വ കാ ശിക ളാ ണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകു ന്നതിൽ ആർക്കെ ങ്കിലും എന്തെ ങ്കിലും 
ആ ക്ഷേ പ മ 
പ മു ള്ള പക്ഷം 

ഈ പരസ്യം കേ രള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ രേഖകൾ സഹിതം 
നേരിട്ട് ഹാജ രാ യി 

ബോധിപ്പി ക്കേ ണ്ട താ ണ് . 
കാലാ വധി കഴിഞ്ഞും തപാൽമാർഗ്ഗം ലഭിക്കുന്നതുമായ 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


1 


ഭാര്യ 


47 


2 


ബിന്ദുലേഖ , വി . കെ . 
ദേവിക ആർ . നാഥ് 
ഗോപിക ആർ . നാഥ് 


മകൾ 


24 


3 


14 


4 


രാജമ്മ 


മാതാവ് 


87 


122 


